ദശശരയാസ്‌ 


ഭാരതത്തിന്റെ ആദ്ധ്യാത്മികഇഞാനവും സാംസ്കാരികപൈതുകവും 
പരിപോഷിഷിക്കുകയും പ്രചരിലിക്കുകയും ചെയ്യുന്ന മഹദ്ഗ്രന്ഥങ്ങള്‍, 
അവയുടെ മൂല്യവും വ്യക്തതയും ഒട്ടും ചോര്‍ന്നുപോകാതെതന്നെ, 
നൂതന സാങ്കേതികവിദ്യ ഉപയോഗിച്ച്‌ പരിരക്ഷിക്കുകയും 
ജിഇഞാസുകള്‍ക്ക്‌ സൌജന്യമായി പകര്‍ന്നുകൊടുക്കുകയും ചെയ്യുക 
എന്ന ശ്രേയസ്‌ ഫണ്ദേഷന്റെ ലക്ഷ്യ സാക്ഷാത്കാരമാണ്‌ ശ്രേയസ്‌ 
ഓണ്‍ലൈന്‍ ഡിജിറ്റല്‍ ലൈബ്രറി. 


ഗ്രന്ഥശാലകളുടെയും ആദ്ധ്യാത്മിക പ്രസ്ഥാനങ്ങളുടെയും 
വ്യക്തികളുടെയും സഹകരണത്തോടെ കോര്‍ത്തിണക്കിയിരിക്കുന്ന 
ഈ ഓണ്‍ലൈന്‍ ലൈബ്രറിയില്‍ അപൂര്‍വ്വങ്ങളായ വിശിഷ്ടര്രന്ഥങ്ങള്‍ 
സ്‌കാന്‍ചെയ്ത്‌ മികവാര്‍ന്ന ചെറിയ പി ഡി എഫ്‌ ഫയലുകളായി 
ലദ്യമാക്കിയിരിക്കുന്നു. ഇവ കമ്പ്യൂട്ടറിലോ പ്രിന്റ്‌ ചെയ്തോ 
എളുചത്തില്‍ വായിക്കാവുന്നതാണ്‌. 


ശ്രേയസ്‌ ഓണ്‍ലൈന്‍ ഡിജിറ്റല്‍ ലൈബ്രറിയില്‍ ലദ്യമായ 
ഗ്രന്ഥങ്ങള്‍ വ്യക്തിപരമായ ആവശ്യങ്ങള്‍ക്കുവേണ്ടി സാജന്യമായി 
ഉപയോഗിക്കാവുന്നതാണ്‌. എന്നാല്‍ വാണിജ്യപരവും മറ്റുമായ 
കാര്യങ്ങള്‍ക്കായി ഇവ ദുരുപയോഗം ചെയ്യുന്നത്‌ തീര്‍ച്ചയായും 
അനുവദനീയമല്ല. 


ഈ ദ്രന്ഥശേഖരത്തിന്‌ മുതല്‍ക്കൂട്ടായ ഈ പുണ്യഗ്രന്ഥത്തിന്റെ 
രചയിതാവിനും പ്രകാശകര്‍ക്കും നന്ദി രേഖക്െടുത്തുന്നു. 


ശ്രേയസ്‌ ഓണ്‍ലൈന്‍ ഡിജിറ്റല്‍ ലൈബ്രറിയെക്കുറിച്ചും ശ്രേയസ്‌ 
ഫാനണ്ദേഷനെക്കുറിച്ചും കുടുതല്‍ വിവരങ്ങള്‍ അറിയാനും 
പ്രവര്‍ത്തനങ്ങളില്‍ പങ്കാളിയാകാനും ശ്രേയസ്‌ വെബ്സ്റ്റ്റ്‌ 
സന്ദര്‍രിക്കുക. 


ന0://ടഘൃദട.ന 





പുരുഷ്ന്മാര്‍ക്കുള്ള 


] 


സ്ത്ര 


)0॥0 


പ്രപഞ്ചത്തില്‍ 
സ്ത്രീ - പുരുഷന്മാര്‍ക്കുള്ള 
സ്ഥാനം 


ചട്ടമ്പിസ്വാമികള്‍ 


01010മ൭ഠ 0൮ ഗഡഥഥ.ട[ഒട.ന 


പ്രപഞ്ചത്തില്‍ 
സ്ത്രീ- പുരുഷന്മാര്‍ക്കുള്ള സ്ഥാനം 


[ചട്ടമ്പിസ്വാമികളുടെ ഗൃഹസ്ഥശിഷ്യനായിരുന്ന സാഹിത്യകുശലന്‍ ശ്രീ. 
ടി. കെ. കൃഷ്ണമേനോന്റെ പത്നി ശ്രീമതി. ടി. വി. കല്യാണിയമ്മ ഒരി 
യ്ക്കല്‍ ചട്ടമ്പി സ്വാമികളോട്‌ സ്ത്രീകള്‍ക്ക്‌ പ്രയോജനപ്രദമായ ഒരു 
വിഷയത്തെപറ്റി ഉപന്യസിക്കണമെന്ന്‌ അപേക്ഷിച്ചു. അതുപ്രകാരം സ്വാമി 


കള്‍ എറണാകുളത്ത്‌ സ്ത്രീ സമാജത്തില്‍ ചെയ്ത പ്രഭാഷണമാണ്‌ “പ്രപ 
ഞ്ചത്തില്‍ സ്ത്രീപുരുഷന്മാര്‍ക്കുള്ള സ്ഥാനം” എന്ന ഈ പ്രബന്ധം] 


മൂലപ്രകൃതിയും ബ്രഹ്മചൈതന്യവുമത്രേ, സകല ചരാചരങ്ങളു 
ടെയും മാതാപിതാക്കന്മാരായിരിക്കുന്നത്‌. 'ര്രഹ്മസാന്നിദ്ധ്യം കൊണ്ട്‌ 
മൂല്രപകൃതി ചേഷ്ടിച്ചു നിത്യപരമാണുക്കള്‍ തമ്മില്‍ സംയോഗ വിശ്ശേ 
ഷങ്ങളുണ്ടായി സൃഷ്ടിസ്ഥിതി സംഹാരങ്ങള്‍ സകലതും നിറവേറ്റി 
പ്പോകുന്നു. പ്രപഞ്ച നിര്‍മ്മാണം പ്രഹ്മപ്രകൃതികളുടെ സംയോഗം നിമി 
ത്തമാണ്‌ എന്നത്‌ “അ' കാരരൂപണം കൊണ്ടു നമുക്കു മനസ്സിലാക്കാം. 
“അ” കാരം ബ്രഹ്മ മൂലപ്രകൃതി (ശിവശക്തി)കളുടെ സംയോഗം കൊണ്ടു 
ണ്ടായ ശബ്ദമായിട്ടാണ്‌ കല്‍പിച്ചിരിക്കുന്നത്‌. എന്തുകൊണ്ടെന്നാല്‍, 
പിന്നീട്‌ വ്യവഹാരോചിതമായിട്ടുണ്ടായിട്ടുള്ള സകല ശബ്ദരപ്രപഞ്ച 
വും, വാക്പ്രപഞ്ചവും, ഭാഷാപ്രപഞ്ചവും ആ ആദ്യ അകാരത്തില്‍ 
നിന്നുണ്ടായതാണ്‌.” 


മിക്ക ഭാഷകളിലും ഈ അകാരം എഴുതുന്നതില്‍ ഈ തത്ത്വം 
അടക്കിയിട്ടുണ്ട്‌. ഈ അക്ഷരം എഴുതുന്ന ചിഹ്നം ആകെ ഒന്നായിരു 
ന്നാലും അതില്‍ മേല്‍ പങ്ക, കീഴ്‌ പങ്ക എന്നു രണ്ടു ഭാഗങ്ങളുണ്ട്‌. 
മേല്‍പങ്കു പ്രഹ്മത്തെ അതായത്‌ പുല്ലിംഗത്തെ കുറിക്കുന്നതും, 
കീഴ്പജ: മൂലപ്രകൃതി അതായത്‌ സ്ത്രീലിംഗത്തെ കുറിക്കുന്നതുമാ 
കുന്നു. ഈ രണ്ടു പങ്കും വെവ്വേറെ ഇരിക്കുന്ന അവസരത്തില്‍ 
അവയ്ക്ക്‌ ഈ ലിംഗ വ്ൃത്യാസമോ വാകൃവാചകപ്രപഞ്ചം സൃഷ്ടി 
ക്കാനുള്ള ശക്തിയോ ഇല്ല. അവയുടെ സംയോഗത്തില്‍ മാത്രമേ ഓരോ 
പൂര്‍ണശബ്ദവും അക്ഷരവുമായി ചേര്‍ന്ന്‌ മററു ശബ്ദങ്ങളെ ജനി 
പ്പിച്ചും അവയോടുചേര്‍ന്നും ഭാഷാപ്രപഞ്ചം ഉണ്ടാകുന്നുള്ളൂ. കാല 


4. പ്രപഞ്ചത്തില്‍ സ്ര്രീ-പുരുഷന്മാര്‍ക്കുള്ള സ്ഥാനം 





ക്രമത്തില്‍ ഈ ആദ്യഅകാരത്തില്‍ അടങ്ങിയിരിക്കുന്ന ഇപ്പറഞ്ഞ 
തത്ത്വം മറച്ചുവച്ചു. അതിനുള്ള കാരണമെന്തെന്നാല്‍ ഓരോ ഭാഷയും 
പ്രരഡ്മാവസ്ഥയില്‍ എത്തിയതിന്റെ ശേഷം അതിന്റെ യഥാര്‍ത്ഥ മര്‍മ്മ 
സ്ഥാനം ഗോപ്യമായി വയ്ക്കേണ്ടതായും, അതറിഞ്ഞിട്ടു കേവലം കാര്യ 
ങ്ങളില്‍ പ്രയോജനമില്ലാത്തതായും വന്നുചേര്‍ന്നു എന്നുള്ള സംഗതി 
യാണ്‌. 


സകല ഭാഷാപ്രപഞ്ചങ്ങള്‍ക്കും ശിവശക്തി സൂചകമായ ആദ്യ 
അകാരത്തിന്റെ മേല്‍പങ്കും കീഴ്പങ്കും ആണും പെണ്ണുമായിരിക്കുന്ന 
തുപോലെ എല്ലാ ജീവജാലങ്ങളുടെയും സൃഷ്ടിസ്ഥിതി സംഹാര 
കര്‍ത്താക്കന്മാരായ മാതാപിതാക്കള്‍ ആണും പെണ്ണുമാണ്‌. ഇവരുടെ 
സംയോഗത്തില്‍ ജീവജാലങ്ങള്‍ വര്‍ദ്ധിക്കുകയും, ഐകമത്യത്തില്‍ 
നിലനില്‍ക്കുകയും വിശ്ശലേഷത്തില്‍ പ്രജാവര്‍ദ്ധന” ഇല്ലാതിരിക്കുകയും 
ഭിന്നമതിയില്‍ സമുദായനാശം നേരിടുകയും ചെയ്യുന്നു. ്രഹ്മസാ 
ന്നിദ്ധ്യം കൂടാതെ മൂലപ്രകൃതിക്കു ചേഷ്ടിക്കുവാന്‍ ശക്തിയില്ല 
എന്നതു നോക്കുമ്പോള്‍ സര്‍വ്രപ്രാധാന്യം പ്രഹ്മത്തിനുതന്നെ നല്കാം. 
എങ്കിലും ബ്രഹ്മസാന്നിദ്ധ്യ പ്രകടനത്തിനിടം അനുവദിച്ച്‌, സൃഷ്ടി 
സ്ഥിതി സംഹാരങ്ങള്‍ നടത്തുന്നതു മുല്പ്രകൃതിയുടെ ചേഷ്ടാവി 
ലാസം കൊണ്ടാകയാല്‍ ലോകദൃഷ്ട്യാ പ്രകൃതിക്കു പ്രാഥമ്യം നല്കേ 
ണ്ടതായിരിക്കുന്നു. 


മൂല്രപകൃതിയെ പ്രപഞ്ചസൃഷ്ടിക്ക്‌ പ്രേരിപ്പിക്കുന്നത്‌ ര്രഹ്മചൈ 
തന്യമാണെന്നു പറഞ്ഞുവല്ലോ. എന്നാല്‍ ആ പ്രകൃതി സൃഷ്ടങ്ങളായ 
വസ്തുക്കള്‍ ബ്രഹ്മത്തിനു ലേശമെങ്കിലും അനുഭുതിക്കും അവകാശ 
ത്തിനും ഉതകുന്നതോ അവയില്‍ പബ്രഹ്മത്തിന്‌ ഒരു തല്‍പരതയും അഭി 
മാനവും ഉള്ളതോ അല്ലാത്തതും ആകുന്നു. സകലവും (പകൃതിക്കും 
അവളുടെ സന്താനങ്ങള്‍ക്കും അനുഭവത്തിനുള്ളതാണ്‌. അതുപോലെ 
പുരുഷന്റെ സ്ഥിതിയും, പ്രയത്നവും തല്‍ഫലവും ഒന്നും തനിക്കു 
ള്ളതല്ല, എല്ലാം സ്ത്രീക്കും അവളുടെ സന്താനങ്ങള്‍ക്കും ഉള്ളതാണ്‌. 


പരമാര്‍ത്ഥത്തില്‍ പുരുഷനും സ്ര്രീയും അന്യോന്യം ആശ്രയി 
ക്കാതെ കഴിവില്ലെങ്കിലും പുരുഷന്റേതു സ്രതീയെ അപേക്ഷിച്ചുനോ 
ക്കുകയാണെങ്കില്‍, ഒരു ഉദാസീനന്റെ നില മാത്രമാണ്‌. ബ്രഹ്മസാ 
ന്നിദ്ധ്യം മാധ്രം കൊണ്ട്‌ സര്‍വപ്രപഞ്ചരചനയ്ക്കും ആ മൂലശക്തിയെ 
ശക്തമാക്കിത്തീര്‍ക്കുന്നതുപോലെ പുരുഷന്‍ സ്ര്രീക്കു വശംവദനായി 
നിന്ന്‌ ഓരോ ശരീരപ്രപഞ്ചത്തെ സൃഷ്ടിച്ചു സംസാരച്രക്രം പ്രവര്‍ത്തി 
പ്പിക്കുക മാത്രമാണ്‌ ചെയ്യുന്നത്‌. അവന്‍ പ്രസവാദിയായ ക്ലേശങ്ങളും, 


പ്രപഞ്ചത്തില്‍ സ്ര്രീ-പുരുഷന്മാര്‍ക്കുള്ള സ്ഥാനം 5 





ഗൃഹഭരണാദി കൃത്യഭാരങ്ങളും ഇല്ലാത്തവനും, അവന്റെ ശരീര 
നിര്‍മ്മാണം അവയ്ക്കു പറ്റാത്തതും ആണ്‌. 


കാര്യരപപഞ്ചത്തില്‍, പുരുഷനേക്കാള്‍ അധികം ക്ലേശവും ബുദ്ധി 
മുട്ടും ഉത്തരവാദിത്വവും സ്ത്രീക്കാകയാലും, സമുദായ വൃദ്ധിക്ഷയ 
ങ്ങള്‍ക്കു സ്ര്രീയുടെ കാരൃഭരണം വാസ്തവത്തില്‍ ഹേതുവായിരി 
ക്കകൊണ്ടും അവള്‍ക്കാണ്‌ രണ്ടിലും പ്രാധാന്യമുള്ളത്‌. ഏതു പാഴ്വേ 
ലചെയ്തും കാടുകയറിയും നാടോടിയും, തെണ്ടിത്തിരിഞ്ഞും സ്വന്തം 
കടമ നിര്‍വഹിച്ചു സ്വജനപരിരക്ഷ ചെയ്യേണ്ടതിനത്രേ പുരുഷന്മാരെ 
സൃഷ്ടിച്ചിരിക്കുന്നത്‌. എന്നാല്‍ സ്വഗൃഹങ്ങളില്‍ ഇരുന്ന്‌ ഇച്ഛാമാത്ര 
ശക്തിയാലും സാമര്‍ത്ഥ്യം കൊണ്ടും അവരവര്‍ക്കു വിഹിതമായിട്ടുള്ള 
കാര്യഭരണം ചെയ്ത്‌ ധര്‍മനിഷ്ഠകൊണ്ടു സ്വഗൃഹപരിസരം മുതല്‍ 
ഭൂമിയൊട്ടുക്ക്‌ അജ്ഞാതശക്തിയില്‍ പെടുത്തി ഭരിക്കത്തക്കവണ്ണം 
നിപുണതയും അധികാരവും അവകാശവും സ്ര്രീക്കാണു കൊടുത്തി 
രിക്കുന്നത്‌. പുരുഷന്റെ സാക്ഷിത്വസഹായത്തില്‍ സ്ത്രീ സര്‍വതന്ത്ര 
സ്വതന്ത്രയായ ത്രൈലോക്യനായികയും ആണ്‌. അല്ലാതെ മൂഡ്മമതി 
കള്‍ പറകയും ആചരിക്കുകയും ചെയ്യുംവണ്ണം “ന സ്ത്രീ സ്വാതന്ത്ര 
മര്‍ഹതി'” എന്നു കല്‍പിച്ച്‌ കൂട്ടിലിട്ട കിളിയെ പ്പോലെ അവളെ 
അജ്ഞതയും, അസ്വത്ര്ത്രയുമായ അടിമയായും, കേവലം പുത്രോല്‍പാ 
ദനത്തിനുള്ള ഒരു യ്ര്രമായും കരുതുകയും, പുരുഷന്‍ എന്തു 
തോന്ന്യാസവും കാണിക്കാമെന്നുള്ള ഗര്‍വോടുകൂടി സകല കാര്യ 
ങ്ങളും ശരിയായി ഭരിക്കാന്‍ തനിക്കേ കെലപുള്ളുവെന്നു ശഠിക്കയും 
ചെയ്യുന്നതു തെറ്റും, ന്യായത്തിനും ധര്‍മ്മത്തിനും കാര്യത്തിനും 
ഏറ്റവും വിരുദ്ധവും ആകുന്നു. 


ഇതിന്റെ അര്‍ത്ഥം ഇപ്പോള്‍ ഉദ്യോഗാദി രാജ്യഭരണകാര്യങ്ങള്‍ 
ചെയ്തുതരുന്ന പുരുഷന്മാര്‍ സ്ര്രീകള്‍ക്കിടം ഒഴിഞ്ഞുകൊടുത്ത്‌ ഗൃഹ 
ത്തില്‍ചെന്ന്‌ ശിശുക്കളെ പോറ്റിവളര്‍ത്തണമെന്നോ, ഗൃഹത്തിലിരുന്ന്‌ 
അന്യാദൃശമായ സ്വയംഭരണശക്തി ലോകമൊട്ടുക്കു വ്യാപിപ്പിക്കേണ്ട 
സ്ര്രീകള്‍ ഗൃഹം വിട്ടു കെട്ടിഞെളിഞ്ഞ്‌ രാജ്യകാര്യാദികള്‍ നടത്തു 
കയോ സഭകൂടി പ്രസംഗങ്ങള്‍ തട്ടിമൂളിക്കുകയോ ചെയ്യണമെന്നല്ല. 
അവരുടെ ഗൃഹം ഒരു ചെറിയ ലോകമായും, അതിലെ അംഗങ്ങളെ 
ഭൂതലവാസികളായും ഉപമിക്കാം. ആ ഗൃഹത്തില്‍ തന്റെ കൃത്യം 
അറിഞ്ഞ്‌ ധര്‍മ്മിഷ്ഠയായി കാര്യഭരണം നടത്തി അവിടെയുള്ള സകല 
പരിപുഷ്ടിക്കും ക്ഷേമത്തിനും കാരണമായിത്തീരുന്ന നായികയാണ്‌, 
ലോകൈക ച്രരക്രവര്‍ത്തിനി. അങ്ങനെ എല്ലാ കാര്യവും ഇരുന്നിടത്തി 
രുന്നു നടത്തുവാന്‍ ശേഷിയും, അധികാരവും അവകാശവും സ്ത്രീക്കു 


6 പ്രപഞ്ചത്തില്‍ സ്ത്രീ-പുരുഷന്മാര്‍ക്കുള്ള സ്ഥാനം 





ഞ്ടായിരിക്കയാലും അതിനുവേണ്ട ഉപകരണങ്ങള്‍ സജ്ജമാക്കുന്നതി 
ലേയ്ക്കു പുരുഷന്‍ കടപ്പെട്ടവനായിരിക്കയാലും, സ്ര്രീക്കു തന്റെ വിധി 
വിഹിതമായിരിക്കുന്നതു ഉത്തമധര്‍മ്മം നടത്തുവാന്‍ വേഷമണിഞ്ഞു 
പുറപ്പെടുകയോ അതിനായി തനിക്കു സ്വതേ സ്ര്രീയാകനിമിത്തം 
പ്രകൃതി കല്‍പിച്ചിരിക്കുന്നതിലധികം കായക്ലേശവും മനക്നേശവും 
അനുഭവിക്കുകയോ ചെയ്യേണ്ട ആവശ്യം ഒട്ടും തന്നെ ഇല്ല. 


ഉത്തരവാദിത്വം ഏറുംതോറും അധികാരവും ഏറും എന്നതു പര 
മാര്‍ത്ഥമാണ്‌. മനുഷ്യലോകത്ത്‌ ഉത്തരവാദിത്വം പുരുഷനേക്കാള്‍ 
സ്ര്രീക്കാണുള്ളതെന്നതെക്കാലവും അഭേദ്യമായ ഒരു സിദ്ധാന്തപക്ഷം 
തന്നെ. കരുണാകണിയണുവും തീണ്ടാത്തവനും, സ്ര്രീകള്‍, ഭാര്യ, 
ദൌഹൃദിനി, മാതാ എന്ന ഓരോ താവളങ്ങളില്‍ സഹിച്ചുപോരുന്ന 
ബഹുവിധക്ലേശങ്ങളെപ്പറ്റി ശാന്തമായി അവലോകനം ചെയ്താല്‍ 
അവന്റെ ഉള്ളമുരുകി, ആ അത്ഭുതസൃഷ്ടിയുടെ പാദാരവിന്ദങ്ങളില്‍ 
നമസ്്‌കരിക്ക തന്നെ ചെയ്യും. സഹനശക്തിക്കും കരുതലിനും ലോകോ 
ത്തരമായ ഉദാഹരണങ്ങള്‍ ഈ പ്രപഞ്ചത്തില്‍ ജീവലോകം ആകമാനം 
പരിശോധിച്ചാലും, സ്ത്രീനിന്ദകന്മാരും തന്മൂലം നിര്‍ഘ്യണന്മാരും കൃത 
ഘനന്മാരുമായ പുരുഷപുരീഷങ്ങള്‍ പോലും സ്ത്രീകള്‍ തന്നെയെന്നേ 
പറയൂ. 


വിചാരണബുദ്ധിയും, കൃതജ്ഞതയുമുള്ള പുരുഷന്‍ അല്പനേരം 
അവന്റെ മനം ഒന്നു നിര്‍ത്തി ആലോചിക്കട്ടെ. നോക്കുക, അവരുടെ 
ദുരന്തമായ ദുഃഖങ്ങളും ഉത്തരവാദിത്വബഹുലങ്ങളും, ആഹോ മായാ 
വിലാസം! ഈ വന്ദ്യഗാധ്രികള്‍ ഇതെല്ലാം ആര്‍ക്കുവേണ്ടി എന്തിനായി 
അനുഭവിക്കുന്നു. പുരുഷന്റെ കൃതജ്ഞതയും ഒന്നും അവര്‍ ആവശ്യ 
പ്പെടുകയുമില്ല. അവ എത്ര നിസ്സാരങ്ങള്‍! പത്തുമാസം വയറ്റില്‍ കഷ്ട 
പ്പെട്ടു ഭേസി, ദുര്‍വാരവേദനയനുഭവിച്ച്‌” പ്രസവിച്ചുണ്ടാകുന്ന കുഞ്ഞി 
നെ, അമ്മ എത്രതന്നെ വികൃതവും വിരൂപവുമായിരുന്നാലും, അതിന്റെ 
അമ്മ അതിന്റെ മലമൂരതാദികളില്‍ സ്വയം ആറാടിത്താലോലിച്ച്‌ തീറ്റി 
കൊടുത്ത്‌ വളര്‍ത്തിപ്പോരുന്നു. താന്‍ അംഗവികലനും രോഗിയും സക 
ലകാര്യത്തിനും പരാശ്രയം തന്നെ ശരണമായിട്ടുള്ളവനും ആയിരുന്നി 
ട്ടുകൂടിത്തന്നെ എത്രയെന്നില്ലാതെ ബുദ്ധിമുട്ടിപ്പോറ്റുന്ന തള്ളയെപ്പറ്റി 
നന്ദിയോടെ സ്മരിക്കുന്നതിനു പകരം, തന്നാലാവുന്ന ദ്രോഹവും 
ശല്യവും ചെയ്തുവരുന്ന പുര്രങ്കല്‍കൂടി സദാസമയവും യാതൊരു 
പ്രത്യുപകാരമോ, ആകാംക്ഷയോ കൂടാതെ അകളങ്കകരുണയോടെ 
അവന്‍ നന്നായി വരണേ സാഖ്യമായിരിക്കണേ എന്നുള്ള വിചാരത്തോ 
ടുകൂടി പ്രവര്‍ത്തിക്കുന്ന മാതാവിന്റെ മഹിമ മറ്റാര്‍ക്കുകിട്ടും? 


പ്രപഞ്ചത്തില്‍ സ്ര്രീ-പുരുഷന്മാര്‍ക്കുള്ള സ്ഥാനം ഗ്‌ 





പിന്നെ, സ്വശരീരരക്ഷയ്ക്കു യാതൊന്നും കൊണ്ടുവരാതെയും 
അവനവന്റെ ബാല്യദശയില്‍ സ്വേച്ഛയായി കൈകാലുകള്‍ കൂടി അന 
ക്കുവാന്‍ വയ്യാതെയും, നിലവിളിക്കുവാനല്ലാതെ മറ്റുയാതൊന്നിനും 
ര്രാണിയില്ലാതിരിക്കുന്ന അവസരം മുതല്‍ പ്രാണാന്തത്തോളം പുര്ത 
ക്ഷേമം അന്വേഷിച്ചു വര്‍ത്തിക്കുന്ന മാതൃസ്നേഹശക്തിക്കു തുല്യ 
മായ ശക്തി ലോകത്തില്‍ മറ്റുയാതൊന്നുമില്ല. 


മക്കളുണ്ടായാല്‍ പ്രായം വരുന്നതുവരേക്കു മാധ്രമേ മാതൃശു 
ശ്രൂഷ ആവശ്യമുള്ളു എന്നും, അതുവരേക്കുമാധ്രമേ അതു നില 
നില്‍ക്കുന്നുള്ളുവെന്നും, അത്രത്തോളം ശുധ്രൂഷിക്കേണ്ടത്‌ അവരുടെ 
കടമയാണെന്നല്ലാതെ തങ്ങള്‍ക്കു യാതൊരു ബാദ്ധ്ൃയതയുമില്ലെന്നും 
ശഠിക്കുന്ന പരിഷ്കാരികളുണ്ട്‌. ഈ കൃതഘനന്മാരോട്‌ അവരെ ഈ 
ലോകത്തിലേക്ക്‌ ആര്‍ വിളിച്ചിട്ടാണ്‌ വന്നത്‌ എന്നും ഇത്ര പരമ ദുഷ്ട 
ന്മാരെയല്ല ക്ഷണിച്ചിരുന്നതെന്നും പറകയല്ലാതെ ഗത്യന്തരമില്ല. 


ബാല്യത്തിലുള്ള മാതൃശുധ്രൂഷ കഴിഞ്ഞിട്ടും, പിന്നെയും മരണം 
വരെ മാതാവു തന്നെയാണ്‌ സകല ശ്രേയസ്സിനും ഹേതുവെന്നുള്ളതും 
വാസ്തവമാണ്‌. കാലംകൊണ്ടും പ്രായപൂര്‍ത്തികൊണ്ടും അവയവ 
പൂര്‍ത്തികൊണ്ടും വികാരഭേദങ്ങള്‍കൊണ്ടും ബാല്യാല്‍പരം മാതാ 
വിനു കുട്ടികളെ ശുശ്രൂഷിക്കാന്‍ തരമില്ലാതെ വരുമ്പോള്‍ മാതാവ്‌ 
അവരെ വിവാഹാദിക്രിയകള്‍ ചെയ്ത്‌ ഒരു സ്ത്രീയെ ഭരമേലപിക്കു 
ന്നു എന്നിരിക്കിലും അവന്‍ സദാസമയവും എന്തുചെയ്യുന്നോ, അവ 
നുസുഖം തന്നെയോ എന്നും മറ്റുമുള്ള ചിന്താവ്യാപാരങ്ങള്‍ മാതാ 
വിന്റെ മനസ്സില്‍ നിന്നു വിട്ടുപിരിയുന്നില്ല. അവരുടെ അനുഗ്രഹസൂച 
കവും അന്‍പുചൊരിയുന്നതുമായ ആ വിചാരം തന്നെയാണ്‌ പിന്നീട്‌ 
മക്കള്‍ക്കു ശ്രേയസ്സിനു കാരണമായിത്തീരുന്നത്‌. 


“ഇച്ഛാമാത്രം പ്രഭോ? സൃഷ്ടി'” ഇച്ഛാമാര്രം കൊണ്ട്‌ ഭഗവാന്‍ 
എല്ലാം സൃഷ്ടിക്കുന്നു- എന്നപോലെ അമ്മയുടെ അനുഗ്രഹം കൊണ്ടു 
തന്നെ മക്കളും പ്രപഞ്ചത്തില്‍ പുലരുന്നു. ഇങ്ങനെ നോക്കുമ്പോള്‍ 
പുരുഷനെ ഒരു കാലത്തു ജനിപ്പിച്ച സാക്ഷാല്‍ അമ്മയും, പിന്നൊരു 
കാലത്തു തല്‍ക്കാലം ഭാര്യയായിരുന്ന്‌, താന്‍ പുരതരൂപേണ ജനിക്കു 
വാന്‍ ഇടയാക്കുന്നതും ജീവാവസാനം താനൊരുമിച്ചിരിക്കുന്നതുമായ 
അമ്മയും ആണ്‌, സകല കാര്യവും അന്വേഷിച്ച്‌ നടത്തുന്നതെന്നു 
തെളിയും. 


ഇങ്ങനെ ലോകമദ്ൃഷ്ട്യാ നോക്കുമ്പോള്‍, പുരുഷനേക്കാള്‍ ഉത്ത 
രവാദിത്വവും തന്മൂലമായ അധികാരവും സ്ര്രീക്കാണെന്നതില്‍ രണ്ടു 


൫ പ്രപഞ്ചത്തില്‍ സ്ത്രീ-പുരുഷന്മാര്‍ക്കുള്ള സ്ഥാനം 





പക്ഷമില്ല എന്നുതന്നെ പറയാം. അതുകൊണ്ട്‌ നമ്മുടെ മാതാപിതാ 
ക്കളത്രേ സര്‍വവും ഭരിക്കുന്നത്‌ എന്നതിന്‌ സംശയമില്ല-എന്നു പറ 
യുമ്പോള്‍ സാമുദായികമായി സര്‍വ്രപപരാധാന്യവും സ്ത്രീക്കാണ്‌ എന്നു 
വരുന്നു. ശരിയായിട്ടുള്ളതും ഇതുതന്നെ. 


കാര്യം ഇങ്ങനെയാണെങ്കിലും പുരുഷന്റെ അധികാരവലിപ്പവും 
ഗര്‍വും കൊണ്ട്‌ അയാളെ “ഭര്‍ത്താ” വെന്നും” “സ്ര്രീയെ അബല" 
എന്നുവച്ച്‌ “ഭാര്യ' - ഭരിക്കപ്പെടുവാന്‍ യോഗ്യ - എന്നും വിളിക്കുന്നു 
വല്ലോ. ഇതില്‍ അനല്പമായ അനൌചിത്യം സ്ഫുരിക്കുന്നുവെന്നു 
പറഞ്ഞേ തീരു. സ്ര്രീ തനിക്കുള്ള യഥാര്‍ത്ഥമായ അധികാരബലത്തെ 
പ്പറ്റി സ്വതസിദ്ധമായ വിനയപ്രഭാവം കൊണ്ടും, പുരുഷനെപ്പോലെ ഒച്ച 
പൊങ്ങിക്കുവാന്‍ ഭാവിച്ചില്ല എന്നതുമാണ്‌ പുരുഷന്റെ ഈ അര്‍ത്ഥമി 
ല്ലാത്ത മുഷ്കിനും ഈ നാമധേയത്തിനും ഇടയാക്കിയത്‌. 


പനരാണികന്മാരും മറ്റഭിജ്ഞന്മാരും പ്രഥമസ്ഥാനം സ്ത്രീക്കാണ്‌ 
കൊടുത്തിട്ടുള്ളത്‌. യഥാര്‍ത്ഥത്തില്‍ സ്ത്രീയെ ഭര്‍ത്തി-രക്ഷതി ഭരി 
ക്കുന്നവള്‍ - എന്നാണു പറയേണ്ടത്‌. മുലപ്രകൃതിയുടെ സൃഷ്ടിസ്ഥി 
തിസംഹാരാദി ചേഷ്ടകള്‍ക്ക്‌ സാക്ഷിമാത്രമായും, ആയതുകളുടെ 
അനുഭവത്തില്‍ യാതൊരു പങ്കുമില്ലാതെയും, നിര്‍വികാരമായും ഇരി 
ക്കുന്ന ബ്രഹ്മത്തിന്റെ അവസ്ഥ പോലെയത്രേ പുരുഷന്റെ സ്ഥിതിയും. 
അപ്പോള്‍ സ്ര്രീക്ക്‌ അവളുടെ ഏതവസ്ഥയിലും ഭാര്യ" എന്നു നാമം 
കല്‍പിച്ചിരിക്കുന്നത്‌ വെറും മൌഡ്യമൂലകമാണ്‌ എന്നു തെളിയും. 
എന്തെന്നാല്‍, അവള്‍ക്ക്‌ ഭാര്യാപദം ഗര്‍ഭധാരണം വരെയേ ശോഭിക്കു 
ന്നുള്ളൂ. പിന്നീട്‌ അവള്‍ ഭര്‍ത്താവിനെ പുത്രനായി ജനിപ്പിക്കുന്ന ജന 
യിത്രി-ജായതന്നെയായി.” വാസ്തവത്തില്‍ ഭര്‍ത്താവുതന്നെ പുതഥ്രരൂ 
പേണ ജനിക്കുകനിമിത്തം ഭാര്യയ്ക്കു ജായ-അമ്മ-എന്നുപേര്‍ അമ്പര്‍ത്ഥ 
മായിരിക്കുന്നു. നോക്കുക! ഇതു പുരുഷന്റെ വിക്രിയകള്‍ക്കുള്ള ഒരുദാ 
ഹരണമായി കരുതാം. ഈ പ്രകൃതം ഇവിടെ നില്ക്കട്ടെ. 


ജനിപ്പിച്ച അമ്മയും പ്രകാരാന്തരേണയുള്ള അമ്മയും എന്നു രണ്ടു 
പേരുള്ളതില്‍ സര്‍വോല്‍കൃഷ്ടസ്ഥാനം, ജനിപ്പിച്ച അമ്മയ്ക്കുതന്നെ 
യെന്നതു വാദമറ്റ സംഗതിയാണ്‌. എന്തെന്നാല്‍, ഒരുവനെയും, അവന്റെ 
സഹോദരീസഹോദരന്മാരെയും ഒരമ്മയ്ക്കേ ജനിപ്പിക്കാന്‍ സാധിക്ക 
യുള്ളൂ. പ്രകാരാന്തരേണയുള്ള അമ്മ ഒന്നല്ലെങ്കില്‍ മറ്റൊന്നാകാം. (ദേ 
ശേദേശേ കള്രതാണീ'” എന്നത്‌ ഇവിടെ ശ്രദ്ധേയമാണ്‌). അക്കാരണ 
ത്താലും അതുതന്നെ തന്റെ സാക്ഷാല്‍ അമ്മയുടെ ഇച്ഛാവിശേഷ 
ത്താല്‍ വന്നുഭവിക്കുന്ന ശരീരാന്തരമായിരിക്കയാലും'" ബീജാവാപം 
മുതല്‍ ശരീരപാതം” വരെ ജനിപ്പിച്ച അമ്മയുടെ അനുശഹൈകാവ 


പ്രപഞ്ചത്തില്‍ സ്ര്രീ-പുരുഷന്മാര്‍ക്കുള്ള സ്ഥാനം 9 





ലംബം മക്കള്‍ക്ക്‌ ഇഹത്തിലെ സ്ഥിതിക്ക്‌ ഹേതുവായിരിക്കയാലും, 
ആ അമ്മയെ സാക്ഷാല്‍ ജഗദീശ്വരിയായ പരാശക്തിയായും ആ 
അമ്മയ്ക്കു സാന്നിദ്ധ്യസഹായം ചെയ്ത്‌ സാക്ഷിയായിനിന്നു രക്ഷി 
ക്കുന്ന പിതാവിനെ പര്രബഹ്മമായും സങ്കല്‍പിച്ചിരിക്കുന്നു. 


ഇങ്ങനെ നമ്മെ വയറ്റിനുള്ളില്‍ ചുമന്നു പല സങ്കടങ്ങളും അനു 
ഭവിച്ചു, പെറ്റ്‌ ഓമനിച്ചു വളര്‍ത്തി, നമ്മുടെ യോഗക്ഷേമങ്ങളില്‍* ജാഗ 
രൂകയായി നമ്മെ നിത്യവും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ 
അമ്മയ്ക്ക്‌ പുര്തരായ നാം എന്തു പ്രത്യുപകാരമാണ്‌ ചെയ്യാന്‍ സാധി 
ക്കുന്നത്‌? ഒന്നും സാധിക്കുകയില്ല. ഉള്ളലിവിനും ക്ഷമയ്ക്കും ഇരിപ്പി 
ടമായ ആ മൂര്‍ത്തിവിശേഷത്തിനായ്ക്കൊണ്ട്‌ നിത്യവും നമസ്കാരങ്ങള്‍ 
ചെയ്യുകയേ നിര്‍വ്വാഹമുള്ളൂ. ജനനിയുടെ ആകാംക്ഷകൊണ്ടും, കായ 
ക്ലേശങ്ങള്‍കൊണ്ടും മനഃക്നേശംകൊണ്ടും പിതാവിന്റെ സാന്നിദ്ധ്യം 
കൊണ്ടും ജനിച്ചുണ്ടായിവരുന്ന സ്ര്രീപുരുഷന്മാര്‍ക്കു അവരവരുടെ 
നിലയ്ക്കും ശരീര നിര്‍മ്മാണത്തിനും അനുസരിച്ചു കടമയുണ്ട്‌. സകല 
ശരീരങ്ങള്‍ക്കും പ്രഥമമായ കടപ്പാട്‌ ആ അത്ഭുതമൂര്‍ത്തിയായ അമ്മ 
യുടെ നേര്‍ക്കാണെന്നുമാത്രം കരുതിക്കൊള്ളണം. “ ജനനീ ജന്മഭൂമിശ്ച 
സ്വര്‍ഗ്ലാദപി ഗരീയസീ" '*- എന്ന പ്രമാണം ഇവിടെ സ്മരണീയം തന്നെ. 
ഈ കടമ തീര്‍ക്കുന്നതിനു സദാ പ്രയത്നിക്കുന്ന അത്യുത്തമ പുത്ര 
നുംകൂടി സാധിക്കുന്നതല്ല. സാന്നിദ്ധ്യംകൊണ്ട്‌ നമ്മുടെ അമ്മയെ 
സഹായിക്കുന്ന അച്ഛന്റെ നേര്‍ക്കാണ്‌ രണ്ടാമത്തെ കടമ. തന്റെ അമ്മ 
യുടെ അധിവാസത്തിനും രക്ഷയ്ക്കും തന്നെ പ്രസവിക്കുന്നതിനും ഇടം 
അനുവദിച്ചുതന്ന തന്റെ ഗൃഹമത്രേ മൂന്നാമതായി പ്രാധാന്യം അര്‍ഹി 
ക്കുന്നത്‌. അമ്മ ജഗദംബയും, അച്ഛന്‍” ജഗല്‍പിതാവും എന്നു സങ്ക 
ല്പിച്ചപ്പോള്‍ നമ്മുടെ ഗൃഹം പവിത്രമായ ഒരു ക്ഷ്രേതമാകുന്നു. 


ഈ കടമകളെ അല്പംകൂടി വികസിപ്പിച്ചു പറയേണ്ടിയിരിക്കുന്നു. 
സ്ത്രീയ്ക്കു താന്‍ സ്ത്രീയാകമൂലവും തന്നിമിത്തം സകല കാര്യഭര 
ണാന്വേഷണങ്ങള്‍ക്കും അധികാരമുണ്ടാകയാലും തനിക്കും തന്റെ 
മാതാവിനെപ്പോലെ കായികവും മാനസികവുമായ നിരവധി കഷ്ടപ്പാ 
ടുകള്‍ അനുഭവിക്കുവാന്‍ ഉണ്ടാകയാലും സ്ത്രീധര്‍മ്മം അനുസരിച്ചു 
പ്രജാവര്‍ദ്ധനയും, ഗൃഹസമ്പല്‍ ഭരണവും, സാമുദായികച്രകപ്രവര്‍ത്ത 
നവും ചെയ്യുന്നതുതന്നെ അവളുടെ കടമ. ഇതു നിവര്‍ത്തിക്കാതിരു 
ന്നാലത്തെ ദോഷം സാമാന്യമല്ല. (പകൃതി പ്രവര്‍ത്തിക്കാതിരുന്നാല്‍ 
(്രപഞ്ചമില്ല. പ്രപഞ്ചസൃഷ്ടി ചെയ്ത ഉടനെ പ്രകൃതി വിരമിച്ചാല്‍ പ്രപ 
ഞ്ചനാശവും സൃഷ്ടിയുടെ ഉദ്ദേശവിഫലതയും സംഭവിക്കും. അതു 
പോലെ സ്ര്രീകള്‍ സ്വധര്‍മ്മങ്ങളനുഷ്ഠിക്കാതിരിക്കുകയോ വിരുദ്ധ 


10 പ്രപഞ്ചത്തില്‍ സ്ത്രീ-പുരുഷന്മാര്‍ക്കുള്ള സ്ഥാനം 





ധര്‍മ്മങ്ങളാചരിക്കുകയോ ചെയ്താല്‍ കാര്യവൈഷമ്യങ്ങളും കലഹ 
ങ്ങളും സമുദായ ക്ഷയവും ഘോരാനുഭവങ്ങളും സംഭവിക്കും. “പെണ്ണി 
റങ്ങിയാല്‍ ബ്രഹ്മനും തടുക്കില്ല'” എന്ന പഴമൊഴി കൊണ്ടുതന്നെ അവ 
രുടെ പ്രതാപം ദ്യോതിക്കുന്നു. എന്നാല്‍ യഥാര്‍ത്ഥത്തില്‍ അബലനായ 
പുരുഷന്‍ അവന്‍ എത്രമാത്രം നല്ലവനായിരുന്നാലും ലാകികമായ 
സഹായങ്ങള്‍ ചെയ്യുവാന്‍ നല്ല കഴിവുള്ളവനായിരുന്നാലും അവന്റെ 
അമ്മയുടെ നേര്‍ക്കുള്ള കടമ, മാതാവ്‌ അവനുവേണ്ടി അനുഭവിച്ചിട്ടുള്ള 
ക്ലേശങ്ങളോടു തട്ടിച്ചുനോക്കുമ്പോള്‍ എത്രമാത്രം തുച്ഛമായിരിക്കുമെന്ന്‌ 
പറയേണ്ടതില്ല. അതിനാല്‍ ആ ജഗദംബയ്ക്കു തുല്യമായ അമ്മയോട 
കൃതജ്ഞത പ്രദര്‍ശിപ്പിക്ക, അവരെ പരിരക്ഷിക്ക, അവരുടെ ആഗ്രഹ 
ങ്ങള്‍ക്കു മനഃശരീരങ്ങളാല്‍ പ്രതികൂലിക്കാതിരിക്ക, അവരെ ആരാധി 
ക്ക, ആ ദേവീസ്വരുപത്തില്‍ കാണുന്ന അന്ൃസ്ര്രീകളെ വണങ്ങുക, 
മുതലായവ ചെയ്യണം. തന്റെ ശരീര രക്ഷയ്ക്കു അന്യര്‍ ഒരു 
ക്ഷേര്രേവും** വിഭവസാമഗ്രികളും തയ്യാറാക്കിയപോലെ തക്കതായ കരു 
തലുകള്‍, തന്റെ ശേഷം ഉത്ഭവിക്കുന്നവര്‍ക്കും വേണ്ടി ചെയ്തുവയ്ക്ക 
എന്നതാണ്‌ ഗൃഹസംബന്ധമായ കടമ. അല്ലാതെ യഥാര്‍ത്ഥത്തില്‍ 
തനിക്ക്‌ യാതൊരു അവകാശവും ഇല്ലാത്തിടത്തും തന്നെ ക്ഷണിച്ചു 
വരുത്താതെ സ്വയമേ വലിഞ്ഞുകേറിയും വന്നു തിന്നുമുടിച്ചു നാശം 
ചെയ്ക എന്നതു അധര്‍മ്മവും മഹാപാതകവുമാണ്‌. ഉത്തമനായ പുരു 
ഷന്‍ തെണ്ടിയിട്ടെങ്കിലും തന്റെ കടമ തീര്‍ക്കും. എല്ലാറ്റിനും ശേഷം 
സംസാരപ്രവര്‍ത്തനത്തിനും, സമുദായ നിലനില്‍പിനും വേണ്ടി പ്രകൃ 
തിചോദിതനായി മാതാവിന്റെ ഇച്ഛ നിമിത്തം കള്രതവാനായി ഭവിക്കും. 
തന്റെ ശരീരമെടുത്തു പുരതന്മാര്‍ ജനിക്കുമ്പോള്‍, ആ ഓരോ ശരീര 
ത്തിനും രക്ഷയ്ക്കാവശ്ൃയ മുള്ള ആഹാരക്ഷേരേതേവസ്ര്രാദികളും 
വെവ്വേറെ സംഭരിച്ചുകൊടുക്കണം. ഇതിനു വിപരീതം പ്രവര്‍ത്തിക്കു 
ന്നവന്‍, ഈ ഒടുവില്‍പറഞ്ഞ കടമ തീര്‍ക്കുന്നതിനുപകരം മായാപ്രപ 
ഞ്ചത്തിനുള്ള കഷ്ടാരിഷ്ടങ്ങള്‍ക്ക്‌'"” അധികം വളം ചേര്‍ക്കുകയാണ്‌ 
ചെയ്യുന്നത്‌. എന്നാല്‍ സകലകാര്യവും അതിന്റെ അവസ്ഥാനുസാരം 
ചെയ്തുതീര്‍ക്കണമെങ്കില്‍ ഒന്നുംതന്നെ തന്റെ അനുഭവത്തിലുള്ളത 
ല്ലെന്നും തനിക്കു യാതൊന്നിലും അവകാശവും അധികാരവും 
ഇല്ലെന്നും ഉള്ള ബോധം നല്ലവണ്ണം ഉണ്ടായിരിക്കണം. അല്ലെങ്കില്‍ 
സ്വേച്ഛാ്രഭുത്വവും സ്വാര്‍ത്ഥതയും സ്ഥലംപിടിച്ച്‌ അവനും മറ്റുള്ള 
വര്‍ക്കുമുള്ളത്‌ ആര്‍ക്കുമില്ലാതെ കുട്ടിച്ചോറാക്കിക്കളയുവാന്‍ ഇടവരി 
കയും ചെയ്യും. തന്റെ കടമകള്‍ യഥാര്‍ഹം നിര്‍വൃഹിക്കുന്നവനത്രെ 
യഥാര്‍ത്ഥ പുരുഷന്‍. 


പ്രപഞ്ചത്തില്‍ സ്ര്രീ-പുരുഷന്മാര്‍ക്കുള്ള സ്ഥാനം 11 





ലോകം രമ്യമായി പോകണമെങ്കില്‍ ഐകമത്യം ഉണ്ടായിരിക്കണം; 
അതാണ്‌ സകലതിന്റേയും കാതല്‍. പ്രഹ്മ്രപകൃതികളുടെ ഐകമത്യം 
കൊണ്ട്‌ സകല സൃഷ്ടിസ്ഥിതികളും നടക്കുന്നു. ഇതുപോലെ തന്നെ 
യാണ്‌ സ്ര്രീപുരുഷന്മാരുടെ ഐകമത്യംകൊണ്ടുണ്ടാകുന്ന പരിപു 
ഷ്ടിയും, ഭിന്നതകൊണ്ടുവരുന്ന നാശവും. ഇതിനാലാണ്‌ ഈ സമു 
ദായ പ്രപഞ്ചത്തില്‍ പുരുഷനെ ബ്രഹ്മമായും സ്ത്രീയെ പ്രകൃതിയായും 
കല്‍പിച്ചത്‌. ഇരുവരും അവരവര്‍ക്കുള്ള കൃത്യങ്ങള്‍ ഐകമത്യത്തോടു 
നടത്തുമ്പോള്‍ ശ്രേയസ്സ്‌ ക്ഷണിക്കാതെതന്നെ കുടിയേറിക്കൊള്ളും. 
എന്നാല്‍ ഇപ്പോഴാകട്ടെ, ആളുകള്‍ പെരുത്തു ഐകമത്യബുദ്ധി ക്ഷയി 
ച്ചു. അവനവന്റെ കൃത്യങ്ങള്‍ ഇന്നതെന്നുള്ള യഥാര്‍ത്ഥനിശ്ചയമില്ലാ 
തായി, കൈമിടുക്കും, പരാക്രമവും മാത്രം പ്രബലപ്പെട്ടു. ഐകമത്യവും 
ധര്‍മ്മനിഷ്ഠയും ഈ ലോകാവെടിഞ്ഞു. അതിനോടെ ദാരിദ്ര്യം കുശാ 
ലായിക്കയറി. ലോകസ്ഠരമാജ്യം കലശലായി ഭരിക്കാനും തുടങ്ങി. ഉപ 
ജീവനഭാരം പരഹിംസകൊണ്ടും പരോപ്രദവംകൊണ്ടും ലഘുപ്പെടു 
ത്തി. ഇങ്ങനെ സകലവിധ പീഡനങ്ങള്‍ക്കും - വിപ്ലവങ്ങള്‍, കലാപ 
ങ്ങള്‍ മുതലായവയ്ക്കും - നിദാനം അനൈകമത്യം ആണ്‌. 


ഇപ്രകാരം ലോകത്തു നാശഹേതുക്കളായ വിപ്ലവങ്ങളും കഷ്ടാ 
രിഷ്ടങ്ങളും ഉണ്ടാകുന്നത്‌ ഐകമത്യം ഇല്ലാത്തതിനാലും സ്ര്രീപു 
രുഷന്മാര്‍ വിരുദ്ധധര്‍മ്മങ്ങള്‍ അനുഷ്ഠിക്കുന്നതുകൊണ്ടുമാണെന്നു 
തെളിഞ്ഞു. അപ്രധാനമല്ലാത്ത വേറൊരു കാരണം സര്‍വ്ൃജ്ഞന്മാ 
രെന്നും നിരീക്ഷണപടുക്കളെന്നും അഹങ്കരിക്കുന്ന വിദ്വാന്മാരുടെ 
അസുന്ദരങ്ങളായ ചില അഭിപ്രായങ്ങളും, അവയെ പ്രായോഗികമാ 
ക്കാന്‍ ചെയ്യുന്ന പരിശ്രമങ്ങളുമാണ്‌. ലോകത്തുള്ള ഭിന്നിപ്പിനെയും 
കലഹങ്ങളേയും നിവൃത്തിക്കുന്നതിലേയ്ക്കു ഐകമത്യം വേണമെന്ന്‌ 
ഈ മനുഷ്യന്മാര്‍ കണ്ടു എങ്കിലും, അതിലേയ്ക്ക്‌ അവര്‍ ഉന്നയിക്കുന്ന 
ഉപദേശങ്ങള്‍ വിപുലങ്ങളെന്ന്‌ വ്ൃയവഹരിക്കാമെന്നുവരികിലും, പ്രയോ 
ഗക്ഷമങ്ങളല്ലായ്‌കയാല്‍ ക്ഷുദ്രബുദ്ധിജങ്ങളും*” ആയിരിക്കുന്നു. ഐക 
മത്യം ഉണ്ടാകേണ്ടതും ഉണ്ടാവുന്നതും വേഷപ്പകര്‍ച്ചുകളാലോ, ആഹാ 
രവിഹാരാദികളാലോ, സമാജ്ര്പസംഗങ്ങളാലോ അല്ല എന്നതു 
നിശ്ചയം തന്നെ. മേല്‍പറഞ്ഞ സംഗതികള്‍ ഐകമത്ൃത്തിനു കാര 
ണങ്ങളായാല്‍ അവയുള്ളിടത്തൊക്കെ ഐകമത്യമല്ലാതെ മറ്റൊന്നും 
ഉണ്ടായിക്കൂടാത്തതും, അവയില്ലാത്തിടത്ത്‌ ഐകമത്യം വന്നുകൂടാത്ത 
തുമാണ്‌. ഈ സംഗതികളില്‍ നമ്മുടെ അനുഭവം നേരെ വിപരീതമായി 
കാണുന്നു. അപ്പോള്‍ ഇവ ഐകമത്യത്തിനു വഴിയായിത്തീരുമെന്നു 
പറയുന്നത്‌ ശുദ്ധമേ കമ്പം (ഭ്രമം) തന്നെ. അവനവന്റെ വീട്ടില്‍ ഉണ്ടും 


12 പ്രപഞ്ചത്തില്‍ സ്ത്രീ-പുരുഷന്മാര്‍ക്കുള്ള സ്ഥാനം 





സ്വജനങ്ങളില്‍ വിവാഹം ചെയ്തും സകലത്തോടും കാരുണ്യ 
ത്തോടുകൂടി സമബുദ്ധിയില്‍ പെരുമാറി സ്വധര്‍മ്മംനടത്തിയും കൊണ്ടി 
രുന്നാല്‍ ഐകമത്യം ഉണ്ടാകുന്നതിനു യൊതൊരു വിരോധവുമില്ല. 
അവിടെ ഉണ്ടാവുകയും ചെയ്യും. മുന്‍ പറഞ്ഞ ഓരോ കാരണങ്ങളെ 
പുരസ്കരിച്ച്‌, ഐകമതൃത്തിനും സമുദായവൃദ്ധിക്കും പ്രവര്‍ത്തിക്കു 
ന്നവരുടെ തന്നെ വാസ്തവാവസ്ഥ എന്തെന്നു നോക്കാം. സ്വന്തകുടും 
ബത്തില്‍ അവനവന്റെ കുഞ്ഞുങ്ങളെത്തന്നെ ശാസിച്ചു ഭരിച്ചു അവിടെ 
ഐകമത്യം നിലനിര്‍ത്താന്‍ സാധിക്കാത്ത “മദാമ്മ” മാരാണ്‌, രാജ്യ 
ത്തുള്ള സകലവിധ സ്ത്രീകള്‍ക്കും ഐകമത്യം പഠിപ്പിക്കാന്‍ പുറ 
പ്പെടുന്നത്‌. ജനിച്ചപ്പോള്‍ അഹര്‍വൃത്തിക്ക്‌'” ചില്ലിക്കാശു പോലും 
കൊണ്ടുവരാതെ മാതാപിതാക്കളെ അലട്ടി, അവരുടെ പ്രയത്നത്താലും 
കാരണവന്മാര്‍ സദ്ബുദ്ധി വിചാരിച്ചും വല്ലതും സമ്പാദിച്ചുവച്ചിട്ടുണ്ടെ 
ങ്കില്‍ അതു തിന്നുമുടിച്ച്‌ തറവാടു വിറ്റോ പണയമെഴുതിയോ വിദ്യാ 
ഭ്യാസവും മറ്റും ചെയ്ത്‌ താന്‍ ഏതെങ്കിലും നിലയിലെത്തിയാല്‍, തന്റെ 
കടമ വീട്ടുവാന്‍ പ്രാപ്തനാണെന്നു വരികില്‍കൂടി, ആയതിനു മനസ്സി 
ല്ലാതെ, പിന്നെ വല്ലതുംകൂടി തനിക്കു അവിടെനിന്നുകിട്ടുവാന്‍ മാര്‍ഗ്ഗ 
മുണ്ടോ, തനിക്കുള്ള ഭാഗമെവിടെ എന്നും മറ്റും അന്വേഷിച്ച്‌ സ്വക്ഷേ 
ര്രത്തില്‍തന്നെ ഛിഗ്രം വരുത്തുവാന്‍ ആണിയായിത്തീരുന്ന പുരുഷ 
നാണ്‌, പിന്നെ നാട്ടുകാരുടെ ഐകമത്യത്തിനും, അഭ്യുന്നതിക്കും 
പ്രവര്‍ത്തിക്കുന്നവന്‍. ഇങ്ങനെയുള്ളവര്‍ ഐകമത്യമുണ്ടാക്കാന്‍ പുറ 
പ്പെട്ടാല്‍, വിപരീതഫലമല്ലാതെ മറ്റെന്തുഭവിക്കും? പോരെങ്കില്‍ തങ്ങ 
ളുടെ കുഞ്ഞുങ്ങള്‍ ഐകമത്യത്തോടുകൂടി ഏകയോഗക്ഷേമമായി കഴി 
യാനും അവരില്‍നിന്നും ഉണ്ടാകുന്ന സന്താനപരമ്പരയ്ക്കു അനുഭവി 
ക്കുന്നതിനും ഉപകരിക്കണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി മാതാപിതാ 
ക്കളോ കാരണവന്മാരോ അവരുടെ ശക്തിക്കുതക്കവണ്ണം അല്പം 
വല്ലതും സമ്പാദിച്ചുവയ്ക്കുന്നു. ഇങ്ങനെയിരിക്കെ ആ കൂട്ടുസ്വത്തില്‍നി 
ന്നും, എനിക്ക്‌, എനിക്ക്‌ എന്നുപറഞ്ഞ്‌ പങ്കുവയ്ക്കുന്നതുതന്നെ ഐക 
മതൃത്തിനു വിരുദ്ധമല്ലേ? അത്യന്തസംയോഗവും ഐകമത്യവും വേണ്ടി 
ടത്തുതന്നെ ഇപ്രകാരം ഭിന്നമതി സംഭവിച്ചാല്‍ പിന്നെ, ലോകത്തില്‍ 
മറ്റൊരിടത്തും ഐകമത്യം നിലനില്‍ക്കുന്നതല്ല. അതിലും വിശേഷിച്ചു 
ആദ്യമായി പറഞ്ഞതുപോലെ തന്റെ യഥാര്‍ത്ഥ ധര്‍മ്മമാലോചിച്ചാല്‍ 
അങ്ങോട്ടുണ്ടാക്കി കൊടുക്കയല്ലാതെ ഇങ്ങോട്ടൊരു ചില്ലിപോലും ഒരു 
കണ്ടം” തുണിപോലും സ്വാനുഭവത്തിനെടുക്കുവാന്‍ അര്‍ഹതയും 
അധികാരവുമില്ലാതെ കേവലഭൃത്യനെപ്പോലെ വര്‍ത്തിക്കേണ്ട പുരു 
ഷന്‍, സര്‍വൃസ്വാതന്ത്ര്യവും യജമാനത്വവും നടിച്ച്‌ തന്നിഷ്ടം നിമിത്തം 
എല്ലാം തനിക്കുവേണം എന്നത്യാര്‍ത്തിപിടിച്ച്‌ സര്‍വ്വസ്വവും വിഴുങ്ങാന്‍ 
തുടങ്ങിയാലത്തെ കഥ പറയണോ? അവനെ മാതൃദ്രോഹിയെന്നോ, 


പ്രപഞ്ചത്തില്‍ സ്ര്രീ-പുരുഷന്മാര്‍ക്കുള്ള സ്ഥാനം 13 





പിതൃദ്രോഹിയെന്നോ, ഗുരുദ്രോഹിയെന്നോ പറഞ്ഞാല്‍പ്പോരാ, മാതാ 
പിതാക്കള്‍ സാക്ഷാല്‍ ശിവശക്തികളാകയാലും, അവരുടെ ഐകമ 
തൃത്താല്‍ ഉണ്ടായിട്ടുള്ളതും, ഏകമതിയായുള്ള ഇച്ഛയില്‍ എന്നും 
ഒന്നായിത്തന്നെ നിലനില്‍ക്കണമെന്നു അവര്‍ കരുതിവച്ചിട്ടുള്ളതുമായ 
സ്വത്ത്‌, സ്വധര്‍മ്മത്യാഗംകൊണ്ടു മാത്രമല്ല, അധര്‍മ്മപ്രവൃത്തികൊണ്ടു 
കൂടി ധ്വംസിക്കുന്നവനാകകൊണ്ടും അവനെ യഥാര്‍ത്ഥത്തില്‍ ബ്രഹ്മ 
ഘാതി (ആത്മരാക്ഷസനായി) യായിത്തന്നെ കരുതണം. അതുകൊണ്ട്‌ 
നാം വിഹിതങ്ങളായ പദ്ധതികള്‍ ആസ്പദമാക്കി ഐകമത്യം സമ്പാ 
ദിച്ചാല്‍ ഭിന്നിപ്പുകളെല്ലാം ദൂരേ നീങ്ങും. ഈ ദിവ്യനഷധം ഇപ്പോഴത്തെ 
പരിഷ്‌കാരം പ്രസവിച്ചുണ്ടാക്കിയതൊന്നുമല്ല. ഈ തത്ത്വം അനാദി 
യായിട്ടുള്ളതുതന്നെ. എന്നാല്‍ നവപരിഷ്കാരം മൂലം സ്വമഹിമ്രരംശം 
വന്നു കണ്ണുമയങ്ങിയിരിക്കുന്നവര്‍ക്ക്‌ ഈ തത്ത്വമുള്ള കഥകാണ്മാന്‍ 
കഴിയുന്നില്ല. ഭിന്നമതി മൂലം കലാപം മുഴുത്തു, ഘോരസംഹാരം സൂചി 
പ്പിക്കുന്ന അവസരങ്ങളിലെല്ലാം ബുദ്ധിമാന്മാരും ദീനദയാലുക്കളും, 
ലോകമെന്നുംശ്രേയസ്സാണ്ടിരിക്കട്ടെ എന്നുള്ളവരുമായ മഹാനുഭാവ 
ന്മാര്‍ കാലാനുരൂപമായ സദുപദേശങ്ങള്‍ ചെയ്ത്‌ ധര്‍മ്മ്രഭംശം വന്നി 
രിക്കുന്നവരെ നേരായ മാര്‍ഗ്ഗം കാണിച്ചു നടത്തുവാന്‍ പണിപ്പെട്ടിട്ടു 
ണ്ട്‌. അങ്ങനെയുള്ള ഓരോ അനുഭവ വിശിഷ്ടന്മാരുടെ ഉപദേശങ്ങ 
ളാണിപ്പോള്‍ നാനാമതങ്ങളായും, ഓരോന്നില്‍ത്തന്നെ ഉപമതങ്ങളായും 
തീര്‍ന്നിരിക്കുന്നത്‌. ഇപ്രകൃതാനുപ്രകൃതം ഇവിടെ നിര്‍ത്താം. 


ഇപ്പോഴത്തെ മതിമന്നന്മാരുടെ അഭിപ്രായങ്ങളും പ്രവൃത്തികളും 
ഐകമതൃത്തിനു കണ്ഠപാശമായി ചമഞ്ഞിരിക്കുന്നുവെന്ന്‌ നാം പറ 
ഞ്ഞുവല്ലോ. അതുകൊണ്ട്‌ ലോകരഞ്ജനയ്ക്കായി നാം ഇപ്രകാരം 
പ്രയത്നിക്കണം. പ്രകൃത്യാ അവരവര്‍ക്കു വച്ചിട്ടുള്ള ധര്‍മ്മമനുസരിച്ച്‌ 
സ്വസ്വകാര്യങ്ങളില്‍ യാതൊരു നീക്കുപോക്കും വരാതെ താനാണ്‌ സക 
ലവും നടത്തേണ്ടതെന്നുള്ള ബുദ്ധിയോടുകൂടി സ്ത്രീയും തനിക്കിതില്‍ 
യാതൊന്നുമില്ല, സര്‍വ്വവും സ്ത്രീക്കും അവളുടെ സന്താനങ്ങള്‍ക്കു 
മാണ്‌, തന്റെ ശ്രമം അവര്‍ സുഖമായിരിക്കുന്നതിലേയ്ക്കു മാധ്രമാകു 
ന്നു, അവരുടെ ക്ഷേമം തന്നെ തന്റെയും ക്ഷേമം എന്നുള്ള മഹാമന 
സ്കതയോടുകൂടി പുരുഷനും, അന്യോന്യാശ്രയമായി ഏകമതിയോടെ 
പ്രവര്‍ത്തിച്ചും കൊണ്ടാല്‍ യാതൊരു പ്രയത്നവും കൂടാതെ ഐകമ 
ത്യവും ശ്രേയസ്സും സ്വയമേ വന്നുചേരും. അപ്രകാരം ഭവിച്ചാല്‍ ശരീരം 
എടുക്കുന്നതുകൊണ്ടുള്ള പ്രയോജനവും ക്ഷിപ്രസാദ്ധ്യമായിത്തീരും. 


സ്ര്രീകളുടെ കര്‍ത്തവ്യകര്‍മ്മങ്ങള്‍ ഇന്നിന്നവയെന്നു യഥാര്‍ത്ഥ 
മായറിഞ്ഞ്‌ അവയെ ജനങ്ങളുടെ ഇടയില്‍ പരത്തി തങ്ങള്‍തന്നെയാണ്‌ 
സാക്ഷാല്‍ രക്ഷാധികാരികളെന്നു ലോകസമക്ഷം പ്രത്യക്ഷപ്പെടുത്തി, 


14 പ്രപഞ്ചത്തില്‍ സ്ത്രീ-പുരുഷന്മാര്‍ക്കുള്ള സ്ഥാനം 





അവരുടെ സ്ഥാനം സര്‍വ സമ്മാന്യമായിത്തീര്‍ക്കുക്‌”" എന്നുള്ളതാണ്‌ 
സ്ര്രീസമാജങ്ങളുടെ മുഖ്യ ഉദ്ദേശമായിരിക്കേണ്ടതും. അല്ലാതെ, സാധാ 
രണ കണ്ടുവരാറുള്ളതുപോലെ നാടകമാടുന്നതിനോ അനര്‍ഹങ്ങളായ 
പ്രക്ഷോഭങ്ങളില്‍ പങ്കുപറ്റുന്നതിനോ ആയിരിക്കരുത്‌. നാമൊന്നിനു 
പുറപ്പെടുമ്പോള്‍ അതിന്റെ പ്രയോജനോദ്ദേശങ്ങള്‍ മുന്‍കൂട്ടി കരുതേ 
ണ്ടത്‌ അത്യാവശ്യമാണ്‌. ധര്‍മ്മമാര്‍ഗ്ഗങ്ങള്‍ മൂലം ഹിതമായുള്ള ഫലം 
ഉണ്ടാകുമെന്നു സൂക്ഷ്മമുള്ളപ്പോള്‍ മാത്രം അതിനുദ്യമിക്കേണ്ടതും, 
അഹിതമോ അനര്‍ത്ഥമോ ആണ്‌ ഫലമെന്നുവരികില്‍ ഉടനെ അതുപ 
രിതൃജിക്കേണ്ടതുമാകുന്നു. അതാണ്‌ വിവേകികളുടെ ലക്ഷണം... ആരം 
ഭശൂരകളാകാതെ ഉദ്ദിഷ്ടം സാധിക്കുന്നതുവരെ സര്‍വ്വഥാ യഥാശക്തി 
എല്ലാവരും ഐകമത്യത്തോടുകൂടി പ്രയത്നിക്കേണം. തുടക്കത്തില്‍ 
അനിഷ്ടങ്ങളോ നിരൂപിക്കാത്തതോ ആയ മുടക്കങ്ങള്‍ വന്നുകൊണ്ടി 
രുന്നാലും അതൊന്നും വകവയ്ക്കാതെ സ്വധര്‍മ്മമെന്നു കരുതി തെല്ലും 
പിന്മാറാതെ യത്നിക്കണം. എഴുന്നേറ്റു നടക്കാന്‍ അംഗങ്ങള്‍ക്ക്‌ ശേഷി 
വയ്ക്കുംമുമ്പ്‌, കുട്ടികള്‍ ചാടുപിടിച്ചു നടക്കാന്‍ പണിപ്പെടുന്നതിലെ 
ന്നപോലെ, ആദ്ൃശ്രമങ്ങള്‍ ലഘുവും സാവധാനവും ആയിരിക്കയേ 
ഉള്ളു. ആയതിനാല്‍ നിരാശപ്പെടാതെ പ്രയത്നിച്ചുകൊണ്ടിരുന്നാല്‍ 
കാലക്രമേണ സകല ഉദ്ദേശങ്ങളും പ്രബലമായി ഫലപ്പെടും. അനാവ 
ശ്യമെന്നോ നിരര്‍ത്ഥകമെന്നോ, അനര്‍ത്ഥകമെന്നോ തോന്നുന്ന 
യാതൊന്നിലും പരിശ്രമിക്കയുമരുത്‌. എല്ലാറ്റിലും മുഖ്യമായി വേണ്ടത്‌ 
ജീവകാരുണ്യവും സകലരിലും ശുഭഭാവനയുമാണ്‌. ഇവയുണ്ടായാല്‍ 
ഇടപെടുവാന്‍ ഇടയാവുന്നവര്‍ക്കുകൂടി നല്ലതുവരുവാന്‍ മാര്‍ഗ്ഗമായി 
ത്തീരും. അതുകൊണ്ടു ഓരോരുത്തരും വെവ്വേറെ അല്ലെന്നും എല്ലാ 
വരുംകൂടി സമഷ്ടിമൂല്പ്രകൃതി ശക്തിയാണെന്നും കേവലം അബല 
കുളല്ല, ര്രബലകള്‍ തന്നെയാണെന്നും ഉള്ള ബോധത്തോടുകൂടി ധര്‍മ്മ 
ങ്ങള്‍ അനുഷ്ഠിച്ച്‌ സര്‍വ്വോല്‍കൃഷ്ടസ്ഥാനം ലഭിക്കുന്നതിലേയ്ക്കു 
ആ പരാശക്തിയുടെ ഓരോ വൃഷ്ടി രൂപം മാ്രതമായിരിക്കുന്ന 
സ്ര്രീകളെയെല്ലാം ആ ലോകമാതാവായ സമഷ്ടി പരാശക്തി തന്നെ 
അനുഗ്രഹിക്കുമാറാകട്ടെ. 


കുറിപ്പുകള്‍ 


1. മൂലപ്രകൃതിയെയും ബ്രഹ്മത്തെയും കുറിച്ച്‌ അദ്വൈതചിന്താപദ്ധതി” കുറിപ്പ്‌ 
6-ല്‍ കൊടുത്തിട്ടുള്ളതു നോക്കുക. 

2. കൂടുതല്‍ വിവരത്തിനു “നിജാനന്ദവിലാസം” സദനുഭവനിരൂപണപ്രകരണം 
നോക്കുക. 


പ്രപഞ്ചത്തില്‍ സ്ര്രീ-പുരുഷന്മാര്‍ക്കുള്ള സ്ഥാനം 15 





യ പ. യ ഇ 


11. 


12. 
13. 
14. 
15. 
16. 
17. 
18. 
19. 
29. 
21. 


പ്രജാവര്‍ദ്ധന- സന്തതിവര്‍ദ്ധന. 


മനുസ്മൃതി (9.3) യിലെ വാക്യമാണിത്‌. സ്ര്രീക്കു സ്വാതന്ത്ര്യം പാടില്ല 
എന്നര്‍ത്ഥം. 


ദൂര്‍വാരം- തടുക്കാനാവാത്തത്‌. 

ഭര്‍ത്താവ്‌- ഭരിക്കുന്നവന്‍. 

അബല-- ബലമില്ലാത്തവള്‍. 

ഭാര്യ - ഭരിക്കപ്പെടേണ്ടവള്‍. 

ജായ- യാതൊരുവളില്‍ ജനിക്കുന്നുവോ (ഭര്‍ത്താവുപുധ്തനായി) അവള്‍. 
ദേശേ ദേശേ കള്ര്രാണി- നാടുതോറും ഭാര്യമാര്‍. 

ശരീരാന്തരം - മറ്റു ശരീരം. 

ശരീരപാതം - മരണം 

കിട്ടാത്തതു കിട്ടുന്നതു യോഗവും കിട്ടിയതു പരിരക്ഷിക്കുന്നതു ക്ഷേമവും. 
അമ്മയും ജന്മനാടും സ്വര്‍ഗത്തേക്കാള്‍ മഹത്തരങ്ങളാണ്‌ എന്നര്‍ത്ഥം. 
ജഗദംബ- ലോകത്തിന്റെ അമ്മ. 

ക്ഷേത്രം- വാസസ്ഥാനം. 

അരിഷ്ടം- പ്രയാസം 

ക്ഷുദ്രബുദ്ധിജങ്ങള്‍- അല്പബുദ്ധിയില്‍ നിന്നു ജനിക്കുന്നവ. 
അഹര്‍വൃത്തിക്ക്‌ - നിത്യച്ചെലവിന്‌ 

കണ്ടം- കഷണം. 


സര്‍വസമ്മാന്യം- എല്ലാവരാലും പ്രശംസിക്കപ്പെടുന്നത്‌. 


